Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


- 


കേGOVERNO 


രള സർ 


സർക്കാർ . ക 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th September 2012 
2012 സെപ്റ്റംബർ 4 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


- No. 1 35 


വാല്യം 57 


| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Bhadra 1934 
- 1934 ഭാദം 13 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


ലേല പരസ്യം 


നമ്പർ സി8 - 4166/ 2012. 

| 2012 ആഗസ്റ്റ് 2. 
തിരുവല്ല താലൂക്കിൽ നിരണം വില്ലേജിൽ റീസർവെ 
നമ്പർ 689 / 4 - 2 - ൽ ഉൾപ്പെട്ട നിലത്തിൽ അനധികൃതമായി മണ്ണ് 
നിക്ഷേപിച്ചതിന് കസ്റ്റഡിയിലെടുത്ത്പുളിക്കീഴ് പോലീസ് 
സ്റ്റേഷനിൽ സൂക്ഷിക്ക പ്പെട്ടിട്ടുള്ള കെ . എൽ. - 3 ഇ - 8170, 
കെ . എൽ.- 14 ഇ - 2223 എന്നീ രജിസ്ട്രേഷൻ നമ്പരുകളിലുള്ള 
ടിപ്പർ ലോറികൾ 8 - 11 - 2012 - ന് പകൽ 11 മണിക്ക് പുളിക്കീഴ് 
പോലീസ് സ്റ്റേഷനിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത 
വിൽക്കുന്നതാണ്. ടി ലേലത്തിൽപങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 
മതിയായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കുകൊള്ളണ്ട 
താണ്. ലേലം സ്ഥിരീകരിച്ചശേഷം ലേലം കൊണ്ടയാൾ ലേല 
സം ഖ്യയും വിൽപ്പന നികുതിയും ഉൾപ്പെടെയുള്ള തുക 
അടയ്ക്കേണ്ടതാണ്. അപ്രകാരം ചെയ്യാതെയോ നിയമാനുസരണ 


മുള്ള മറ്റ് വ്യവ സ്ഥ കൾ പാലി ക്കാ തി രി ക്കു കയോ 
ചെയ്താൽ ലേലം റദ്ദ് ചെയ്ത് പുനർലേലം നടത്തുന്നതും 
അപ്രകാരമുള്ള ലേലത്തിൽ സർക്കാരിന് നഷ്ടം നേരിടുന്നതാ 
കയാൽ ടി നഷ്ടം ആദ്യ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്ന 
തുമായിരിക്കും. ലേലം നിരാകരിക്കുകയോ താൽക്കാലികമായി 
സ്ഥിരീകരിക്കുകയോ ചെയ്യുന്നതിനുള്ള അവകാശം തിരുവല്ല 
അഡീഷണൽ തഹശീൽദാരിൽ നിക്ഷിപ്തമാണ്. ഇതര 
സർക്കാർ ലേല ങ്ങൾക്കുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവര 
ങ്ങൾക്കായി നിരണം വില്ലേജാഫീസ്, തിരു വല്ല താലൂക്ക് 
ആഫീസ്, പുളിക്കീഴ് പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ 
അന്വേഷിക്കാവുന്നതാണ്. 
താലൂക്കാഫീസ്, 

- ( ഒപ്പ്) 
തിരുവല്ല . 

അഡീഷണൽതഹശീൽദാർ. 


